Kerala Gazette No. 43 dated 29th October 2019 . 


PART I 


- 


GOVERNS 


4 


കേമം 


- 


, വാൾ 


KERALA 


t 


കേരള സർക്കാർ 
മത്സ്യ ബന്ധന തുറമുഖ ( എ ) വകുപ്പ് 


വിജ്ഞാപനം 


ജി. ഒ. ( പി ) നമ്പർ 37 / 2017/എഫ്. ആന്റ് പി . 


തിരുവനന്തപുരം, 2019 സെപ്റ്റംബർ 6. 


-- 4- 2- 2019 - ന് കൂടിയ 2019 വർഷത്തെ വകുപ്പുതല സ്ഥാനക്കയറ്റ കമ്മിറ്റി (ഹയർ) 
തയ്യാറാക്കിയ ഫിഷറീസ് വകുപ്പിലെ ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ തസ്തികയിലെ 
സെലക്ട് ലിസ്റ്റ് 20- 3 - 2019 - ലെ സ . ഉ . ( പി ) 15 /2019 / മതുവ നമ്പർ ഉത്തരവ് പ്രകാരം 
സർക്കാർ അംഗീകരിക്കുകയും വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു . 
14 -8 - 2019- ൽ കൂടിയ അഡ്ഹോക്ക് ഡി . പി. സി. (ഹയർ) തയ്യാറാക്കിയതും സർക്കാർ 
അംഗീകരിച്ചതുമായ ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ തസ്തികയിലെ പുതുക്കിയ 
സെലക്ട് ലിസ്റ്റ് ചുവടെ ചേർക്കുന്നു. 


- 1. ശ്രീ . സി . ജയനാരായണൻ 
2 . ശ്രീ . കെ . ബി . അനിൽകുമാർ 

ശ്രീ . എസ്. മഹേഷ് 
4. ശ്രീ. എച്ച്. സലീം 
4.( എ ) ശ്രീമതി ആശ അഗസ്റ്റിൻ 
5. ശ്രീമതി എം. കെ . ജയലക്ഷ്മി 
6. ശ്രീ. ആർ. സന്തോഷ് കുമാർ 
- 7. ശ്രീ. കെ . എം . ഏലിയാസ് 


G , 37/ 2019/DTP . 


2019 വർഷത്തിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ത ് ിക യിലേക്ക് 
ഉദ്യോഗക്കയറ്റം നൽകുന്നതിനുവേണ്ടി 14 - 8 -2019 - ൽ കൂടിയ വകുപ്പുതല സ്ഥാനക്കയറ്റ 
കമ്മിറ്റി (ഹയർ) തയ്യാറാക്കിയതും സർക്കാർ അംഗീകരിച്ചതുമായ സെലക്ട് ലിസ്റ്റ് 
ചുവടെ ചേർക്കുന്നു. 

1. ശ്രീമതി രാധ, എസ്. 
| 2. ശ്രീമതി സുധ ബി . നായർ 

ശ്രീ . സതീശൻ, പി . വി . 
4. ശ്രീ . രമേഷ്, കെ . ബി. 


2019 വർഷ ത്തിൽ അഡ്മി നി സ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ത ി ക യിലേക്ക് 
ഉദ്യോഗക്കയറ്റം നൽകുന്നതിനുവേണ്ടി 14 - 8 - 2019 - ൽ കൂടിയ വകുപ്പുതല സ്ഥാനക്കയറ്റ 
കമ്മിറ്റി (ഹയർ) തയ്യാറാക്കിയതും സർക്കാർ അംഗീകരിച്ചതുമായ സെലക്ട് ലിസ്റ്റ് 
ചുവടെ ചേർക്കുന്നു. 


-- 1. 


ശ്രീ . ധനേഷ്, ആർ. 


കെ . ആർ. ജ്യോതിലാൽ, 
പ്രിൻസിപ്പൽ സെക്രട്ടറി & കൺവീനർ, 

ഡി . പി . സി . ( ഹയർ). 


10 


Kerala Gazette No. 43 dated 29th October 2019 . 


PART I 


ംGOVERN 


d 


3 


, വാൾ 


. 
ക 


k 


KERALA 


കേരള സർക്കാർ 
മത്സ്യ ബന്ധന തുറമുഖ ( എ ) വകുപ്പ് 


വിജ്ഞാപനം 


ജി. ഒ. ( പി ) നമ്പർ 38/ 2017 / എഫ്. ആന്റ് പി. തിരുവനന്തപുരം, 2019 സെപ്റ്റംബർ 6. 

4- 2 -2019 - ന് കൂടിയ 2019 വർഷത്തെ വകുപ്പുതല സ്ഥാനക്കയറ്റ കമ്മിറ്റി (ഹയർ) 
തയ്യാറാക്കിയ ഫിഷറീസ് വകുപ്പിലെ ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ തസ്തികയിലെ 

സെലക്ട് ലിസ്റ്റ് 20 - 3 - 2019 - ലെ സ . ഉ . ( പി ) 15 / 2019 /മതുവ നമ്പർ ഉത്തരവ് പ്രകാരം 
സർക്കാർ അംഗീകരിക്കുകയും വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു . 
14 - 8 - 2019 - ൽ അഡ്ഹോക്ക് ഡി . പി . സി . ( ഹയർ) കൂടുകയും ഫിഷറീസ് ജോയിന്റ് 
ഡയറക്ടർ തസ്തികയിലെ സെലക്ട് ലിസ്റ്റ് പരിഷ്ക്കരിക്കുകയും ചെയ്തു . 4 - 9- 2019 - ൽ 
വീണ്ടും കൂടിയ അഡ്ഹോക്ക് ഡി . പി . സി . ( ഹയർ) തയ്യാറാക്കിയതും സർക്കാർ 
അംഗീകരിച്ചതുമായ ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ തസ്തികയിലെ പുതുക്കിയ 
സെലക്ട് ലിസ്റ്റ് ചുവടെ ചേർക്കുന്നു. 

1. ശ്രീ. സി . ജയനാരായണൻ 
2. ശ്രീ . കെ . ബി . അനിൽകുമാർ 

ശ്രീ . എസ്. മഹേഷ് 
4. ശ്രീ. എച്ച്. സലീം 
4.( എ ) ശ്രീമതി ആശ അഗസ്റ്റിൻ 
5 . ശ്രീമതി എം . കെ . ജയലക്ഷ്മി 
- ശ്രീ . ആർ. സന്തോഷ് കുമാർ 

ശ്രീ. കെ . എം . ഏലിയാസ് 
ശ്രീമതി ബി . എസ്. സ്മിത 
ശ്രീ . എം . ശ്രീകണ്ഠൻ 

കെ . ആർ. ജ്യോതിലാൽ, 

| പ്രിൻസിപ്പൽ സെക്രട്ടറി & കൺവീനർ, 
G. 36 / 2017/DTP. 

ഡി . പി . സി . ( ഹയർ). 


